Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . oa ). MmuO 
KL /TV (N )/ 12 /2009 - 2011 


GOVERN 


COA 


RNMENTS 


Sona 


mum 
NT OF KO 
4जपनर 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


13th July 2010 

2010 200i 13 
22nd Ashadha 1932 
1932 og 45no 22 


28 


Weijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


THIRUVANANTHAPURAM DIVISION 


Place of Auction — Dumping Depot at Venkolla , 
Kulathupuzha. 


TENDER / AUCTION SALE NOTICE 


Date and time of Auction — 29 - 7 -2010 , 11 a. m . 


No. E2- 938 /2010. 


25th June 2010 . 


It is hereby notified for the general information of the 
public that Teak billets collected from the 1950 Teak plantation 
Sankily in Sankily section of Kulathupuzha Range of 
Thiruvananthapuram Division willbe sold in tender/auction 
sale as per the details furnished below subject to the detailed 
Tender / Auction sale conditions published in Kerala Gazette 
No. 50 dated 16 -12 - 2008 in forest sheet page No. 481 to 488 by 
Chief Conservator of Forests (P ), Thiruvananthapuram , 
vide Notification No . Pro . (5 ) 7698 / 08 dated 6 - 12 -2008 and 
other rules and conditions in force. 


If the materials could not be sold fully , on 29- 7 - 2010 the 
remaining materials shall be sold in auction on 
31 -7 - 2010 at 11 a . m . If again , some more materials are 
remaining, it will be sold in auction on 5 -8- 2010 at 11 a. m . 

Tender forms will be available in Divisional Forest 
Office , Thiruvananthapuram and Forest Range Office, 
Kulathupuzha on payment of Rs.200 plus VAT . Tenders will 
be accepted till the date fixed for tender/auction sale upto 
9 a. m . in Range Office , Kulathupuzha. Tenders received after 
the stipulated date and time will not be entertained . If the 
date for tender / auction happens to a public holiday, harthal 
or strike, the auction sale will be held in the next working day 
at the scheduled time and place . Tenders will be opened 
immediately after the auction sale and further action will be 
taken as per sale conditions. The intending bidders should 
satisfy themselves about the quantity and quality of the 
materials put up for tender/ auction sale and no complaints 
will be entertained later on regarding the same. Further details 
of tender /auction sale will be available from the Range Office, 


Materials for auction — Teak billets. 


Qty. — 58 .20 MT. 


Place where stacked — Venkolla Dumping Depot. 


EMDRs.20,000 


13th JULY 2010] 


FOREST DEPARTMENT 


- 358 


Kulathupuzha . Materials taken to stock up to the day before അളവ്, ഗുണ നിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് ഉറപ്പു 
the auction will be included in sale and hence the quantity വരുത്തേണ്ടതും ലേലത്തിനുശേഷം ഇതു സംബന്ധിച്ച്യാതൊരു 
shown is approximate . If there is no bid or part bid in the 1st - വിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ 
day of auction ,the balance materials will be put up for sale on ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കുളത്തൂപ്പുഴ 
subsequent dates shown in the schedule at the same time റെയിഞ്ചാഫീസിൽനിന്നും അറിയാവുന്നതാണ്. ഉല്പന്നങ്ങളുടെ 
and place. The Auctioning Officer has discretion to conduct - ലഭ്യത അനുസരിച്ച് പട്ടികയിലെ അളവുകളിൽ മാറ്റം വരാവുന്ന 
auction completely or partially and to postpone the auction താണ്. മുഴുവനായോഭാഗികമായോ ലേലം നടക്കാതെ വരികയാ 
without assigning any reason , thereof. 

ണെങ്കിൽ അവശേഷിക്കുന്നഉൽപ്പന്നങ്ങൾ പട്ടികയിൽ കാണിച്ചി 

രിക്കുന്ന മറ്റു തീയതികളിൽഅതേ സ്ഥലത്തും സമയത്തും വച്ച് 
തിരുവനന്തപുരം ഡിവിഷനിലെ കുളത്തൂപ്പുഴ റെയിഞ്ചിലെ ലേലം നടത്തുന്നതായിരിക്കും. ലേലം മുഴുവനായോഭാഗികമായോ 
1950 ശങ്കിലി തേക്ക് തോട്ടത്തിൽനിന്നും ശേഖരിച്ചിരിക്കുന്നതും നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെ മാറ്റി വയ്ക്ക 
താഴെ കാണിച്ചിരിക്കുന്നതുമായ തേക്ക് ബില്ലറ്റ് എന്നിവ താഴെ ന്നതിനും ലേലം നടത്തുന്നഉദ്യോഗസ്ഥന്അധികാരമുണ്ടായിരി 
സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും വച്ച് ക്കുന്നതാണ്. 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോഅദ്ദേഹം 

( Sd.) 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 16 - 12- 2008- ലെ 
50 -ാം നമ്പർ കേരള ഗസറ്റിലെ ഫോറസ്റ്റ് ഷീറ്റ് പേജ് നമ്പർ 481 

Office of the Divisional Divisional Forest Officer 
മുതൽ 488 വരെ ചീഫ്കൺസർവേറ്റർ ( സംരക്ഷണം) തീയതി Forest Officer, 

(For and on behalf of 
6 - 12- 2008 - ലെ പാ . (5 ) 7698 / 08 -ാം നമ്പർ പ്രകാരം ആധികാരിക Thiruvananthapuram . 

the Governor ofKerala ). 
മായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾക്ക് അതത് സമയത്ത് നിലവിലുള്ള മറ്റ് നിയമ 
ങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ 

പുനർദർഘാസ് പരസ്യം 
വിൽപ്പന നടത്തുന്നതാണ്. 

നമ്പർ ബി . 2020 / 2009. 

2010 ജൂൺ 23. 
ലേലത്തിന് വച്ചിരിക്കുന്ന ഉല്പന്നങ്ങൾ - തേക്ക് ബില്ലറ്റ്സ്. 

- തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ അധികാര 
അളവ് 58.20 എം . റ്റി . 

പരിധിയിൽപ്പെടുന്ന പേപ്പാറ റെയിഞ്ചിന്റെ അധീനതയിലുള്ള 

കെ എൽ- 12 ബി 2179 നമ്പർ ജീപ്പ്, കെ എൽ- 01 സി 4158 
അട്ടിവച്ചിരിക്കുന്ന സ്ഥലം- വെങ്കൊല്ല ഡമ്പിംഗ് ഡിപ്പോ. സൂരജ് മോട്ടോർസൈക്കിൾ, കെ ആർറ്റി - 3244 ബുള്ളറ്റ് 
നിരതദ്രവ്യം- 20,000 രൂപ. 

മോട്ടോർസൈക്കിൾ എന്നീ വാഹനങ്ങൾ 29 - 7- 2010 -ാം തീയതി 

പകൽ 3. 30 മണിക്ക് തിരു വ ന ന്ത പുരം വൈൽഡ് ലൈഫ് 
ലേലസ്ഥലം- വെങ്കൊല്ല ഡമ്പിംഗ് ഡിപ്പോ, കുളത്തൂപ്പുഴ. വാർഡനോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ലേല തീയതിയും സമയവും- - 29 - 7 -2010 രാവിലെ 11 മണി. 

പരസ്യമായി ലേലം ചെയ്ത് ദർഘാസ് നിരക്കിലും ലേലം 

നിരക്കിലും കൂടിയ നിരക്കിന് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
ആദ്യ ദിവസം ലേലം നടക്കാതെ വന്നാലോ, മുഴുവനായി ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 
വിൽക്കാതെ വന്നാ ലോ ശേഷിക്കുന്ന ഉല് പ ന ങ്ങ ൾ - 29 - 7 - 2010 - ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി സീൽ ചെയ്ത 
31 -7 -2010 - ന് രാവിലെ 11 മണിക്കും, വീണ്ടും ശേഷിക്കുന്ന 

ദർഘാസുകൾ പ്രത്യേകമായി വൈൽഡ് ലൈഫ് വാർഡൻ, 
ഉല്പ്പന്ന ങ്ങൾ 5 - 8 - 2010 രാവിലെ 11 മണിക്കും പ്രസ്തുത 

വൈവൽ ഡ് ലൈഫ് ഡിവി ഷ ൻ , രാജീവ് ഗാന്ധി നഗർ, 
സ്ഥലത്തും സമയത്തും ലേലം നടത്തിവിൽക്കുന്നതാണ്. 

വട്ടിയൂർക്കാവ് പി. ഒ., തിരുവനന്തപുരം- 13 എന്ന വിലാസത്തിൽ 

ലഭി ക്ക ത്തക്ക വണ്ണം സമർപ്പിക്കേ ണ്ട താ ണ്. ഏതെങ്കിലും 
- ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ 

കാരണത്താൽ 29 - 7 - 2010 - ൽ ദർഘാസ്/ ലേലം നടക്കാതെ 
നിന്നും കുളത്തുപ്പുഴ റെയ്ഞ്ചാഫീസിൽനിന്നും 200 രൂപ+ വാറ്റ് 

വരികയാണെങ്കിൽ 6 -8 -2010 -ാം തീയതി വീണ്ടും ലേലം നടത്തു 

ന്ന താ ണ് . ദർഘാസ് സ്വീക രി ക്കേണ്ട ദിവസം പൊതു 
നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ലേലദിവസം രാവിലെ 9 മണി 

അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത 
വരെ സീൽ ചെയ്ത കവറുകളിൽ ദർഘാസ് കുളത്തുപ്പുഴ 

സ്ഥലത്തും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
റെയ്ഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനു 

ലേലം നടത്തുന്നതുമാണ്. 
ശേഷം ലഭിക്കുന്ന ദർഘാസു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . 
ലേലദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവു ദിവസ 

മോഡൽ 

ഇനം 
മോ ആയാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തിദിവസം മേൽ ജീപ്പ് മഹീന്ദ്ര 

1997 
പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 

സൂരജ് മോട്ടോർ സൈക്കിൾ 1992 
ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്ന്പരിശോധിക്കുന്നതും 

ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 1976 
ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീക 
രിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കാൻ 

ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 300 + വാറ്റ് ( ക്രമത്തിൽ) 
ആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി ലേല ഉല്പന്നങ്ങളുടെ നിരതദ്രവ്യം - രൂപ 500 ( ക്രമത്തിൽ) 


13th JULY 2010] 


FOREST DEPARTMENT 


359 


ദർഘാസ് ഫോറം വാങ്ങുന്നതിനുള്ള സമയ പരിധി 
29 -7 - 2010 രാവിലെ 10. 30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ലേലസ്ഥലം- വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ്, 
പി . റ്റി. പി . നഗർ, തിരുവനന്തപുരം. 

- കെ . എൽ- 12 ബി - 2179 നമ്പർ ജീപ്പ്, കെഎൽ- 01 സി - 4158 
സൂരജ് മോട്ടോർ സൈക്കിൾ, കെ ആർറ്റി 3244 ബുള്ളറ്റ് 
മോട്ടോർ സൈക്കിൾ എന്നീ വാഹനങ്ങൾ പേപ്പാറ അസിസ്റ്റന്റ് 

വൈവൽ ഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് കോമ്പൗണ്ടിൽ 
സൂക്ഷിച്ചിട്ടുള്ളതാണ്. 


6. ദർഘാ സു കാരെ മാത്രം പങ്കെ ടു പ്പിച്ചു കൊണ്ട് 
29 - 7 - 2010 - ന് ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ലേലം 
തുട ങ്ങു ന്നതാണ്. ലേലം അവ സാ നിച്ചാൽ ഉടനെ 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ 
തുക കാണിച്ചിരിക്കുന്നആൾക്ക് ലേലം താൽക്കാലി 
ക മാ യി ഉറ പ്പി ക്കു ന്ന തു മാ ണ് . വിജ യി യാ യ 
ദർഘാസുകാരൻ ലേലം കഴിഞ്ഞ ഉടൻ മൊത്തം ലേല 
തുക 10 ,000 രൂപ യിൽ കുറ വാ ണെ ങ്കിൽ മുഴു വൻ 
തുക യും അതിൽ കൂടു ത ലാ ണ ങ്കിൽ മൊത്തം 
ലേലത്തുകയുടെ പകുതി (കുറഞ്ഞത് 10, 000 രൂപ ) 
രൊക്കം പണമായി ഓരോ വാഹനത്തിനും ഒടുക്കേണ്ട 
താണ്. 


ടി വാഹനങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


1. ദർഘാസ് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളു. 


ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവ് കിട്ടി 
15 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ 
നികുതികളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. നിശ്ചിത 
ദിവ സ ത്തി നകം ബാക്കി തുകയും നികുതികളും അടച്ച് 
വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ലേല ദർഘാസുകാരൻ 
ആവശ്യ പ്പെടുന്നപക്ഷം തുകയും 18 % പലിശയും 20 രൂപ 
പ്രതിദിനം തറവാടകയും ഈടാക്കി മറ്റൊരു 15 ദിവസം കൂടി 
അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി അനുവദി 
ക്കു ന്നതല്ല . അപ്രകാരം സമയ പരിധിക്കുള്ളിൽ വാഹനം 
നീക്കം ചെയ്യാത്തപക്ഷം ടി വാഹനം ലേല ദർഘാസുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം/ ദർഘാസ്അടിസ്ഥാന 
ത്തിൽ വിൽക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ കാലാകാലങ്ങളിൽ 
നിലവിലുള്ള ലേലം/ ദർഘാസ് നിബന്ധനകൾ ഇതിനും ബാധ 
കമായിരിക്കും. 


വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ്, 
സോഷ്യൽ ഫോറസ്ട്രി കോംപ്ലക്സ്, 
പി. റ്റി . പി. നഗർ, വട്ടിയൂർക്കാവ് പി. ഒ., ( ഒപ്പ്) 
തിരുവനന്തപുരം-13. 

- വൈൽഡ് ലൈഫ് വാർഡൻ. 


RANNI DIVISION 


TENDER NOTICE 


2. ദർഘാസ് ഫോറം ആ വ ശ്യ മു ള്ള വർ/ ലേല ത്തിൽ 
പങ്കെ ടു ക്കു ന്ന വർ അ വ രെ തി രി ച്ച റി യു ന്ന തിന് 
ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ 
സർട്ടിഫിക്കറ്റ്/ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള 
തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് 
ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
ഫോട്ടോകോപ്പി സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അസ്സൽ പരിശോധ 
നയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ്. 
3. ലേല ത്തിലോ/ ദർഘാസിലോ പങ്കെ ടു ക്കു ന്ന തിന് 
മുൻപായി വാഹനം നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
തിരു വ ന ത പ രം വൈൽഡ് ലൈഫ് വാർഡന്റെ 
അനു വാ ദ ത്തോടെ ഓഫീസ് സമയത്ത് വാഹനം 
പരിശോധിക്കാവുന്നതാണ്. 
4. ലേലം/ ദർഘാസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അധികാര 

ത്തിന് വിധേ യ മാ യി രി ക്കും . ദർഘാസ്/ ലേലം 
സ്വീകരിക്കുന്നതിനും നിരാ ക രി ക്കു ന്ന തി നു മുള്ള 
കർക്കശമായ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം 
ഓരോ വാഹനത്തിനും പ്രത്യേകമായി ലഭ്യമായിരിക്കും. 
പൂരിപ്പിച്ച ദർഘാസുകൾ 29- 7-2010 - ന് ഉച്ചയ്ക്കുശേഷം 
3 മണിക്ക് മുമ്പായി കിട്ട ത്ത ക്ക വണ്ണം സീൽ 
ചെയ്ത ക വ റിൽ നേരിട്ടോ തപാൽമാർഗ്ഗമോ 

ൽ ഡ് ലൈഫ് വാർഡൻ, വൈവൽ ഡ് ലെ ഫ് 
ഡിവിഷൻ, വട്ടിയൂർക്കാവ് പി. ഒ., തിരുവനന്തപുരം- 13 
എന്ന മേൽ വിലാ സ ത്തിൽ എത്തി ക്കേ ണ്ട താ ണ് . 
ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും തിരുവനന്തപുരം വൈൽഡ് ലൈഫ് 
വാർഡന്റെ പേരിൽ വാങ്ങിയിട്ടുള്ള നിശ്ചിത തുകയ്ക്കുള്ള 
നിര ത ദ വ്യം അടച്ച ഡിമാന്റ് ഡാഫ് റ്റ് അടക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ 
നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും ഹാജരാകേണ്ടതാണ്. 
നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാ സു കൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


No. C3 -6922 /2009 . 

| 23rd June 2010 . 
Separate sealed competitive tenders superscribing the 
name of work is invited by the undersigned , from 
registered eligible contractors for the following work . 


Details of Vehicle - KL -06 - B -3945 Mahendra Pickup Van . 


Place in which the vehicle is kept — Vadasserikara 
Range Office Compound. 

EMD - Rs. 3 ,750 . 


Cost of tender form - Rs. 400 + VAT 4 %. 

Last date and time for receipt of tender — 30 -7 -2010 , 
- 3 p. m . 


Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of tender form and 


13th JULY 2010] 


FOREST DEPARTMENT 


360 


taxes in cash (not refundable ) up to 1 p . m . on 30 -7 - 2010 
and will be opened by the undersigned or an officer 
authorized by him on the same day at 3 . 30 p . m . in the 
presence of the contractors attending on the date . If the 
due date happens to be a holiday, the next working day 
will be the due date . 

റാന്നി ഡിവിഷനിൽ വടശ്ശേരിക്കര റെയിഞ്ചിൽ കേരള 
വനനിയമം 61 എ പ്രകാരം സർക്കാരിലേക്കു കണ്ടുകെട്ടിയ 
താഴെ വിവരിക്കുന്ന വാഹനം വാങ്ങുവാൻ താൽപ്പര്യമുള്ള 
വരിൽനിന്നും സീൽ വച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . അപ്രകാരം ലഭിക്കുന്ന ദർഘാ സു കളുടെ 
അടിസ്ഥാനത്തിൽ ദർഘാസ് ഫോറം സമർപ്പിച്ചവരെ മാത്രം 
പങ്കെടുപ്പിച്ചുകൊണ്ട്താഴെപ്പറയുന്ന തീയതിയിലും സ്ഥലത്തും 
വച്ച് റാന്നി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സ റോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ വാഹനം 
പര സ്യമായി ലേലം ചെയ്യു ന്ന താ ണ്. ലേല ത്തി നു ശേഷം 
അന്നുതന്നെ ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തുക യോ ദർഘാ സ് 
തുകയോ ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് ബന്ധപ്പെട്ട 
ദർഘാസുകാരന്റെ/ ലേലക്കാരന്റെ പേരിൽ വിൽപ്പന താൽക്കാലി 
കമായി ഉറപ്പിക്കുന്നതുമാണ്. 

വാഹനവിവരം - KL - 06 - B - 3945 മഹീന്ദ്ര പിക്ക് അപ്പ് വാൻ. 

വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - വട ശ്ശേ രിക്കര 
റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്. 


ഫോറ ങ്ങൾ നിശ്ചിത വിലയും നികുതിയും ഈടാക്കി 
2010 ആഗസ്റ്റ് മാസം 4 -ാം തീയതി വൈകിട്ട് 5 മണിവരെ 

കോട നാട് സ്ഥിതി ചെ യ്യു ന്ന മല യാ റ്റൂർ ഡിവി ഷ ണൽ 
- ഫോറസ്റ്റാഫീസറുടെ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ദർഘാസുകൾ 5- 8- 2010 ഉച്ചയ്ക്ക് ഒരു മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസംതന്നെ 3 മണിക്ക് അപ്പോൾ 
സ്ഥലത്ത് ഹാജരുള്ള ദർഘാ സു കാരെ മാത്രം 
പങ്കെടുപ്പിച്ച് മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽവച്ച് വാഹനങ്ങൾ 
പര സ്യ മായി ലേലം ചെയ്യു ന്നതും ലേല ത്തിനു ശേഷം 
ലേല ക്കാരുടെ സാന്നിദ്ധ്യ ത്തിൽ ദർഘാസു കൾ തുറന്നു 
പരിശോധിക്കുന്നതുമായിരിക്കും. ദർഘാസുകൾ സമർപ്പിക്കുന്ന 
വർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവാദമുണ്ടാ 
യിരിക്കുകയുള്ളു. 


- അന്നേ ദിവസം ആരും തന്നെ ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കാതിരുന്നാലോ ഏതെങ്കിലും വാഹനങ്ങളുടെ വിൽപ്പന 
വ്യക്തമായ കാരണങ്ങളാൽ നടക്കാതിരുന്നാലോ വന്നാൽ 
അവശേഷിക്കുന്ന വാഹനങ്ങളുടെ ദർഘാസ്/ ലേലം മേൽ 
വിവ രിച്ച പ്രകാരം 2010 ആഗസ്റ്റ് മാസം 12 -ാം തീയതി 
നടത്തുന്നതായിരിക്കും. 


പട്ടിക 


- ക്രമ വാഹനത്തിന്റെ സൂക്ഷിച്ചിരിക്കുന്ന നിരതദ്രവ്യം 
നമ്പർ ഇനവും നമ്പരും സ്ഥലം രൂപ 


നിരതദ്രവ്യം - രൂപ 3,750. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 7 - 2010 , 1 മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
30 - 7 - 2010 , 3 മണിവരെ. 

ലേലത്തീയതിയും സമയവും 30 -7- 2010, 3.30 മണി. 
ലേലസ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, റാന്നി. 


KLI - 3429 

- പൂയംകുട്ടി സ്റ്റേഷൻ- 5,000 
മഹീന്ദ്രഡീസൽ ജീപ്പ് കുട്ടമ്പുഴ റെയിഞ്ച് 
KL -01B -3531 - ഇടമലയാർ ഫോറസ്റ്റ് 5,000 
ഡിപ്പാർട്ട്മെന്റ്- സ്റ്റേഷൻ-തുണ്ടത്തിൽ 
എൻഫീൽഡ് മോട്ടോർ റെയിഞ്ച് 

സൈക്കിൾ 


5 , 000 


Divisional 
Forest Office , 
Ranni. 


(Sd.) 
Divisional Forest Officer 
( For and on behalf of the 

Governor of Kerala ). 


KL - 08Y - 8561 

കോടനാട് 
പിയാജിയോ ആപ്പോ റെയിഞ്ചാഫീസ് 
ഗുഡ്സ് വെഹിക്കിൾ പെരുന്തോട് ഫോറസ്റ്റ് 

സ്റ്റേഷൻ പരിസരം 


5 ,000 


മലയാറ്റൂർ ഡിവിഷൻ 


KL -11G - 8013 

കോടനാട് 
ബജാജ് മിനിഡോർ 

റെയിഞ്ച് 
ഗുഡ്സ് വെഹിക്കിൾ പെരുന്തോട് ഫോറസ്റ്റ് 

സ്റ്റേഷൻ പരിസരം 


ദർഘാസ്/ ലേലപരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + വാറ്റ്. 


നിബന്ധനകൾ 


നമ്പർ ആർ- 4699 / 2010 . 

2010 ജൂ ൺ 18. 
- മലയാറ്റൂർ ഡിവിഷനിൽ വിവിധ വന കുറ്റകൃത്യ 
ങ്ങളിൽപ്പെട്ട കേരള വന നിയമപ്രകാരം സർക്കാർ ബന്തവസ്സി 
ലെടുത്തതായ 3 വാഹനങ്ങളും സർക്കാരിൽ നിന്നും കണ്ടം 
ചെയ്ത ഉത്തരവ് ലഭിച്ചതായ ഒരു വാഹനവും ദർഘാസ്/ ലേലം 
വഴി വിൽപ്പന നട ത്തു ന്ന താ ണ് . വാഹ ന ങ്ങ ൾ ആയ വ 
കിടക്കുന്ന സ്ഥലത്ത്തത്സമയ അവസ്ഥയിലും സ്ഥിതിയിലും 
ദർഘാസ്/ ലേലം മുഖേന വാങ്ങുന്നതിന് താൽപ്പര്യമുള്ളവരിൽ 
നിന്നും ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച 
കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 


1. മേൽ വാഹനങ്ങൾബന്ധപ്പെട്ട റെയിഞ്ച്ഓഫീസറുടെ 
അനുവാദത്തോടുകൂടി ലേലത്തിനു മുമ്പായി ഓഫീസ് 
സമയത്ത് പരിശോധിച്ച് വാഹനങ്ങളുടെ നിജസ്ഥിതി 
ബോദ്ധ്യപ്പെടേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിനുശേഷം 
ഇതു സംബന്ധമായി യാതൊരു വിധ പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 


13th JULY 2010) 


FOREST DEPARTMENT 


361 


5 . 


2 . ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ള വ്യക്തികൾ 10 . പരസ്യം സംബന്ധിച്ച വിശദ വിവരങ്ങൾ കേരളാ വനം 
അവരുടെ സ്ഥിരം മേൽവിലാസവും, കൈയൊപ്പും 

- വകുപ്പിന്റെ വെബ് സൈറ്റുകളായ www.kerala forest.org . & 
രേഖ പ്പെ ടുത്തി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 

www.fmis kerala. org എന്നിവയിൽ ലഭ്യമാണ്. 
സാക്ഷ്യപ്പെടുത്തിനൽകിയ സർട്ടിഫിക്കറ്റോ, ഇലക്ഷൻ 
കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡിന്റെ 

- ( ഒപ്പ്) 
പകർപ്പോ സഹിതം മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക്അപേക്ഷ നൽകേണ്ടതാണ്. 

മലയാറ്റൂർ, 

ഓഫീസർ 
3. ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം ദർഘാസ് കോടനാട് പി . ഒ . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
ഫോറങ്ങൾ വാങ്ങേ ണ്ട തും , പൂരിപ്പിച്ച ദർഘാ സു 
കൾക്കൊപ്പം നിശ്ചിത നിരതദ്രവ്യം പണമായി മലയാറ്റൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ അടയ്ക്കേണ്ട 
തു മാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 

കോതമംഗലം ഡിവിഷൻ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ്/ ലേല പരസ്യം 
4. ദർഘാസുകൾ സ്വീകരിച്ചശേഷം നിശ്ചിത സമയത്ത് 
അ പ്പോൾ സ്ഥല ത്തുള്ള ദർഘാ സു കാരെ മാത്രം 

നമ്പർ എ2- 3525 / 2010. 

2010 ജൂൺ 28. 
ഉൾപ്പെടുത്തിഓരോ വാഹനത്തിന്റെയും ലേലം നടത്തു 

- കോത മം ഗലം ഡിവിഷന്റെ കീഴിൽ തൊടു പുഴ 
ന്നതും ആയതിനുശേഷം ദർഘാസുകൾ തുറന്നുപരിശോധി 

റെയിഞ്ചിലെ 1940 വേളൂർ തേക്കു തോട്ടം അടച്ച് വെട്ടി 
ക്കുന്നതുമാണ്. ലേലത്തിലോ, ദർഘാസിലോ കൂടുതൽ 

ശേഖരിച്ച് വേളൂർ ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ള താഴെ 
തുക വാഗ്ദാനം ചെയ്യുന്നയാളുടെ പേരിൽ ദർഘാസ് 

പട്ടികയിൽ വിവരിക്കുന്ന തേക്ക് കഴകളും, തേക്ക് വിറകും, 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. മറ്റു 

മറ്റിനം വിറകും 22 -12 - 2009 - ലെ കേരള ഗസറ്റ് ഫോറസ്റ്റ് ഷീറ്റ് 
ദർഘാസുകാരുടെ നിരതദ്രവ്യം അന്നേദിവസംതന്നെ 
തിരികെ നൽകുന്നതാണ്. 

669 മുതൽ 675 വരെയുള്ള പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് 

കൺസർവേറ്റർ ( സംരക്ഷണം) അവർകളുടെ 2 - 12 - 2009 - ലെ 
ദർഘാസ്/ ലേലസംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ അധിക 

( പാ ).- 6835 / 09 -ാം നമ്പരായി ആധികാരികമായി പ്രസിദ്ധപ്പെടു 
മാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 % - മോ , 

ത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും, 
നിരതദ്രവ്യമോ ഏതാണ് കൂടുതലെങ്കിൽ ആ തുക 

അതത് സമയത്ത് നില വിലുള്ള മറ്റു നിയ മ ങ്ങ ൾ ക്കും 
അന്നേ ദിവസംതന്നെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 

വിധേയമായി കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, 
6. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ, നിരാകരിക്കുന്ന 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ ദർഘാസ്/ 
തിനോ ഉള്ള പൂർണ്ണ അധികാരം ലേലം നടത്തുന്ന 

ലേലം സമ്പ്രദായത്തിൽ താഴെ പട്ടികയിൽ പറയുന്ന തീയതി 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 

യിൽ വിൽപ്പന നടത്തുന്നതാണ്. ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള 
7. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിപ്പ് ലഭിച്ച് 15 തീയതിക്ക് തൊട്ടുമുൻപുള്ള പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് 1 
ദിവസത്തിനകം ബാക്കി വിലയും, നിയമാനുസരണം മണിവരെ ദർഘാസുകൾ വിൽക്കു ന്നതും ലേല ദിവസം 
നികുതികളടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. -- രാവിലെ 9 മണി വരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരി 
അങ്ങനെ സാധിച്ചിട്ടില്ലായെങ്കിൽ ദർഘാസ്/ ലേലക്കാരൻ ക്കുന്നതുമാണ്. ദർഘാസ് ഫോറങ്ങൾ തൊടുപുഴ റെയിഞ്ച് 
ആവശ്യപ്പെടുന്നപക്ഷംമറ്റൊരു 15 ദിവസം കൂടി ബാക്കി 

ഓഫീസിൽ നിന്നും ലഭിക്കുന്നതു മാ ണ്. ഫാറവില 200 
സംഖ്യയ്ക്ക് 12 % പലിശ യും , പ്രതിദിനം 20 രൂപ 

രൂപയും, വിൽപന നികുതിയും ഈടാക്കുന്നതാണ്. നിശ്ചിത 
നിരക്കിൽ ഇരിപ്പു വാടകയും ഈടാക്കി കാലാവധി 

സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
ദീർഘിപ്പിച്ച് അനുവദിക്കുന്നതായിരിക്കും. ആയതിനു 

ലേ ദിവസം പണിമുടക്കോ, ഹർത്താലോ, പൊതു ഒഴിവു 
ശേഷം കാലാവധി ഒരു കാരണവശാലും നീട്ടിക്കൊടുക്കു 

ദിവസമോ ആയി വന്നാൽ പ്രസ്തുത ലേലം തൊട്ടടുത്ത 
ന്നതല്ല. ഇതുപ്രകാരം വീഴ്ച വരുത്തിയ ദർഘാസ്/ ലേല 
ക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർദർഘാസ്/ 

പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിച്ച സ്ഥലത്തും, സമയത്തും 
ലേല അടി സ്ഥാ ന ത്തിൽ ടി വാഹനം വിൽപ്പന 

നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്നു 
നടത്തുന്നതും ടിയാൻ സർക്കാരിലേക്കടച്ച മുഴുവൻ 

പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള 
തുകയും അറി യിപ്പ് കൂടാതെ സർക്കാ രി ലേക്ക് 

- അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ 
കണ്ടുകെട്ടുന്നതുമായിരിക്കും. 

ലേ വിൽപ്പ ന യിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ 

ആയതിന് മുൻപായി ലേല ഉൽപന്നങ്ങളുടെ അളവ് ഗുണ് 
8. മേൽ നിബന്ധനകൾ കൂടാതെ സർക്കാർ കാലാകാല 

നില വാരം എന്നിവ വിശ ദ മാ യി പരി ശോ ധിച്ച് ഉറപ്പു 
ങ്ങളിലായി പുറപ്പെടുവിച്ചിരിക്കുന്ന ദർഘാസ്/ ലേലം 
സംബന്ധിച്ച് പൊതുവ്യവസ്ഥകൾ ഈ ലേലത്തിനും 

വരു ത്തേ ണ്ടതും ലേല ത്തി നു ശേഷം ഇതു സംബന്ധിച്ച് 
ബാധകമായിരിക്കും. 

യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 
9. വാഹനങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ മലയാറ്റൂർ കൂടു തൽ വിവ ര ങ്ങ ൾ കോത മം ഗലം ഡിവിഷണൽ 

ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ നിന്നോ, ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ തൊടുപുഴ റെയിഞ്ച് ഓഫീസിൽ 
റെയിഞ്ചാഫീസുകളിൽ നിന്നോ അറിയാവുന്നതാണ്. നിന്നോ അറിയാവുന്നതാണ്. 


13th JULY 2010] 


FOREST DEPARTMENT 


362 


പട്ടിക 


ലേല് 
സ്ഥലം 


ലേല തീയതിയും 
സമയവും 


ഉൽപന്നങ്ങളുടെ 

വിവരം 


-- പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് കഴകളുടെ ഏകദേശം എണ്ണ 
മാണ്. ദർഘാസ് തീയതിക്ക് തൊട്ടുമുൻപുള്ള ദിവസം വരെ 
- ഡിപ്പോയിൽ എത്തിച്ചു സ്റ്റോക്കി ലെ ടു ക്കുന്ന കഴ കളും 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 

ഓരോ ലേല ദിവസവും വിറ്റ് തീരാത്ത ഉൽപ്പന്നങ്ങൾ 
പട്ടിക യിൽ പറ ഞ്ഞി രിക്കുന്ന അടുത്ത ദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തും വച്ച് ലേലത്തിൽ വിൽക്കുന്നതാണ്. 

നിരതദ്രവ്യം-- രൂപ 20,000. 


വേളൂർ 3- 8 - 2010 , 
ഡമ്പിംഗ് 11- 8 - 2010, 

-- > 10 .30 a . 


തേക്ക്കഴI C 100 എണ്ണം 
m . 19 

II C 500 ,, 


ഡിപ്പോ 


18 - 8 - 2010 , 


- ,, 


III 


450 , 


,, IV 400 ,, 
തേക്ക് വിറക് 25 മെ. ടൺ 
മറ്റ് വിറക് 120 , 


( ഒപ്പ്) 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, - ഓഫീസർ 
കോതമംഗലം. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


നെന്മാറ ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി1- 1160 / 2009 ( Vol. III ). 

2010 ജൂ ൺ 24. 
- നെന്മാറ ഫോറസ്റ്റ് ഡിവിഷനുകീഴിലുള്ള ആലത്തൂർ റെയിഞ്ചിലെ വിവിധ വനം കേസുകളിൽ ഉൾപ്പെട്ടതും, 1961 - ലെ കേരള 
വനനിയമം സെക്ഷൻ 52(1) പ്രകാരം പിടിച്ചെടുത്തതുമായ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന വാഹനങ്ങൾ 28 - 7- 2010 - ന് ഇപ്പോഴുള്ള 
സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപന നടത്തുന്നു . പട്ടികയിൽ വിവരിച്ച് പ്രകാരം നെന്മാറ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനങ്ങൾ ലേലം 
ചെയ്യുന്നതും ലേലത്തിന് ശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ, ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ മുഖ്യവനപാലകന്റെ അന്തിമ ഉത്തരവിന് വിധേയമായി വിൽപന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ്/ ലേലം അന്നേ ദിവസം നടന്നിട്ടില്ലെങ്കിൽ ആയത് 4 -8 - 2010 , 11- 8 -2010, 18 - 8 - 2010 എന്നീ തീയതികളിൽ താഴെ 
പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് അതേ വ്യവസ്ഥകളോടെ നടത്തുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ 
വിവ ര ങ്ങ ൾക്ക് നെന്മാറ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സി ലോ , ആല ത്തൂർ റെയിഞ്ച് ഓഫീസിലോ ഓഫീസ് 
സമയങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. വനം വകുപ്പിൽ നിലവിലുള്ള പൊതു ലേല വ്യവസ്ഥകൾ ഈ ലേലത്തിലും 
ബാധകമായിരിക്കും. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ഇൻകം ടാക്സ് പാൻ കാർഡ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. 


- പട്ടിക 


കമ 
നമ്പർ 


- വാഹന ഇനം/ രജി. 

നമ്പർ 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് 
ഫോറ വില 
രൂപി 


വാഹനം ഇപ്പോൾ 
കിട ക്കു ന്ന 


സ്ഥലം 


ആലത്തൂർ റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


KL -9S-2759 

5,000 

400 + VAT 
Tractor Trailer 
KER - 7965 

1 , 000 

100 + VAT 
Suzuki Motor Cycle 
ദർഘാസ് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും 28 -7 - 2010, 11 മണി. 


ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും 28 - 7 - 2010 - ന് രാവിലെ 11.30 മണി. 
ലേല തീയതിയും സ്ഥലവും 28- 7- 2010 ഉച്ചയ്ക്ക് 12 മണി, നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്. 


- ലേല നിബന്ധനകൾ 


1. - വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ്ആഫീസറുടെ റെയിഞ്ചാഫീസറുടെഅനുവാദ 

ത്തോടെഓഫീസ് സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറപ്പിച്ചശേഷം വാഹനത്തെ സംബന്ധിക്കുന്ന 
യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല . 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ മേലധികാരികളോ നൽകിയ 

സർട്ടിഫിക്കറ്റ്അല്ലെങ്കിൽ ഇലക്ഷൻകമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോപാസ്പോർട്ടിന്റെ കോപ്പിയോ ഇൻകംടാക്സ് പാൻ കാർഡ് 
സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


- 3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


13th JULY 2010] 


FOREST DEPARTMENT 


- 363 


4. ദർഘാസ് സമർപ്പിക്കാതെ നേരിട്ട് ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം 11.30 - നകം നിശ്ചിത തുക 

നിരതദ്രവ്യമായി ഒടുക്കേണ്ടതാണ്. നിരതദ്രവ്യം ഒടുക്കുന്നതിനായിരണ്ടാമത്തെ വ്യവസ്ഥയിൽ പറയുന്ന രേഖകളിൽഏതെങ്കിലും 
ഹാജരാക്കേണ്ടതാണ്. 


5. ഏറ്റവും കൂടുതൽതുക വാഗ്ദാനം ചെയ്ത ദർഘാസുകൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റ് 

ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ച് നൽകുന്നതുമാണ്. 


7 . 


6. ടെണ്ടർ ഫോറം ലേലദിവസം പകൽ11 മണിവരെഅപേക്ഷകന്ലഭിക്കുന്നതാണ്. 

ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ50 ശതമാനം ( നിരതദ്രവ്യം ഉൾപ്പെടെ) 
- അപ്പോൾത്തന്നെ നൽകേണ്ടതാണ്. ടി സംഖ്യ അടയ്ക്കുന്നതിൽ വീഴ്ചവരുത്തിയാൽ പ്രസ്തുത ലേലം റദ്ദ് ചെയ്തതായി 
കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാതുകയും സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാ 

ദിത്വത്തിൽ പുനർലേലം നടത്തുന്നതുമാണ്. 
8. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിൽ 

നിക്ഷിപ്തമായിരിക്കും. 
9. ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാരമുള്ള നികുതി 

കളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 15 ദിവസംകൂടി ബാക്കി സംഖ്യയും 18 
ശതമാനം പലിശയും ദിവസത്തിൽ 20 രൂപ തറവാടകയും വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി 

അനുവദിക്കുന്നതല്ല . 
10 . സമയപരിധിക്കുള്ളിൽ വിലയും മറ്റും ഒടുക്കുന്നതിലും വാഹനം നീക്കം ചെയ്യുന്നതിലും മറ്റും വീഴ്ച വരുത്തുന്നപക്ഷം വാഹനം 
വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോമുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതുംമുൻ ലേലത്തുക 
സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. ഈ ലേലംകൊണ്ട് സർക്കാരിന് നഷ്ടം വരുന്ന തുക മുൻ ലേലക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന്യാതൊരു അർഹതയും 

ഉണ്ടായിരിക്കുന്നതല്ലെന്നും ആയത്മുഴുവൻ സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതുമായിരിക്കും. 
11. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധിയോ ഹർത്താലോ വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും 

സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
12. മുകളിൽ പറഞ്ഞ വാഹനത്തിന് പുറമെഏതെങ്കിലും വാഹനം കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ഡിവിഷണൽ ഫോറസ്റ്റ് 

ആഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 
13 . ടി വാഹ ന ത്തിന്റെ ആർ. സി . ബുക്കും മറ്റ് അനുബന്ധ രേഖകളും ഈ ഓഫീസിൽ ലഭ്യ മ ല്ലാ ത്ത തി നാൽ ടി 

വാഹനത്തിന്റെ ആർ. സി. ബുക്ക്, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
ബന്ധപ്പെട്ട വകുപ്പിൽ ലഭ്യമാക്കേണ്ടതാണ്. 
14 . പോസ്റ്റ്ഓഫർ ദർഘാസ് നടത്തി 7 ദിവസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. ആയത് നിലവിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി 

മാത്രം പരിഗണിക്കുന്നതാണ്. 
15 . ലേലക്കാരൻ നിർബന്ധമായും ഇൻകം ടാക്സ് പാൻ കാർഡ് നമ്പർ ഹാജരാക്കേണ്ടതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ കാര്യാലയം, 
നെന്മാറ, പാലക്കാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


TIMBER SALES DIVISION, PALAKKAD 


TENDER -CUM -AUCTION SALE NOTICE 


No. TSP2 -1831/ 2009. 

25th June 2010. 
It is hereby notified for the information of the public that the Tender -cum Auction Sale of Timber etc . mentioned in 
the schedule will be conducted at 10 a. m . subject to the sale conditions published in Kerala Gazette No. 50 dated 
29 - 12 -2009 and subject to the sale conditions, by the Chief Conservator of Forests (P ), Thiruvananthapuram vide Pro. (5 ) 
6835/09 dated 2 -12 -2009. Further details can be had from the Depot Officer and from this office during office hours . 


13th JULY 2010] 


FOREST DEPARTMENT 


364 


SCHEDULE 


Depot 


Auction 
Date 


Teak 
Timber 
( M ) 


Teak 
Export 


Teak 
Poles 
(Nos .) 


Misc. 
Timber 


( M3) 


5- 8- 2010 


- . 


Nedumgayam 
(Malappuram ) 


250 


250 


150 


A II-5 
A III -5 
A IV -5 

B I- 5 
B II-50 
B III - 90 
B IV-80 

C I-5 
C II -35 
C III -50 
C IV -65 
BS-50 


19 - 8 - 2010 


B I- 10 


Walayar 
( Palakkad) 


B II- 50 
B I -25 
B IV -10 

C I- 10 
C II- 50 
C III-40 
C IV40 
BS-10 


27 - 8 - 2010 


Aruvakkode 
(Malappuram ) 


B I-10 
B II- 60 
B I -20 
B IV -10 

C I -10 
C II - 15 
C I-10 
C IV-10 

BS- 5 


Earnest Money Deposit: 

Teak - Rs. 20,000. 

Others -- Rs. 10,000. 
Cost of tender form - Rs. 200 + VAT. 


- പാലക്കാട് തടി വില്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ്നമ്പർ 50 തീയതി 29- 12 -2009, ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം), 
തിരുവനന്തപുരം പാ . (5 ) 6835/ 09 തീയതി 2- 12 -2009 നമ്പരായുള്ളഉത്തരവിന് വിധേയമായി, ദർഘാസ്/ ലേല വ്യവസ്ഥകൾപ്രകാരം 
വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


13th JULY 2010] 


FOREST DEPARTMENT 


365 


പട്ടിക 


ഡിപ്പോയുടെ 

പേര് 


ലേല 
തീയതി 


തേക്കുതടി 
( എം ) 


തേക്ക് 
കയറ്റുമതി 


തേക്ക് 
കഴ 
(എണ്ണം) 


പല് 
ജാതി 
( എം ) 


(5) 


| ( 6 ) 


5 - 8 - 2010 


250 


150 


നെടുങ്കയം 
(മലപ്പുറം) 


- എ II- 5 
എ III- 5 
എ IV -5 

ബി I- 5 
ബി II - 50 
ബി III- 90 
ബി IV - 80 

സി I- 5 
സി II- 35 
സി III - 50 

സി IV - 65 
ബി .എസ്. - 50 


19 - 8 - 2010 


A 


വാളയാർ 
( പാലക്കാട്) 


ബി I- 10 
ബി II- 50 
ബി III- 25 
ബി IV - 10 

സി I- 10 
- സി II- 50 

സി III- 40 

സി IV - 40 
ബി .എസ്.- 10 


27 - 8 - 2010 


60 


അരുവാക്കോട് 
(മലപ്പുറം) 


ബി I- 10 
ബി II - 60 
ബി III - 20 
ബി IV- 10 


- സി I- 10 

സി II - 15 
സി III - 10 

സി IV- 10 
ബി .എസ്. -5 


നിരതദ്രവ്യം: 

തേക്ക് 20,000 രൂപ. 

മറ്റിനം 10,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


Office of the Divisional Forest Officer, 
Timber Sales Division , 
Palakkad. 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the 

Governor of Kerala ) 


